27 


തിരുത്തൽ പരസ്യം 


നമ്പർ എ4-1008 / 2021 . 


2021 ജൂൺ 23 . 


പരേതന്റെ നിയ മാ നു സത അവകാശികൾ മുകളിൽ 
രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് ഒരവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പസി ദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവ സ ത്തി നകം 
കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


27 -4-2021 - ലെ കേരള ഗസറ്റ് നമ്പർ 17 - ൽ ( വാല്യം 10 , 
ഭാഗം III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ സപ്ലിമെന്ററി 
വിഭാഗത്തിൽ 12 -ാം നമ്പർ പേജിൽ കമ ന മ്പർ 1 ആയി 
പ്രസിദ്ധപ്പെടുത്തിയ മേൽനമ്പർ പരസ്യത്തിൽ മൂന്നാമത്തെ 
അവകാശിയുടെ പേര് " ഷിജിത ' എന്നുള്ളത് " ഷിജിന ' എന്ന് 
തിരുത്തി വായിക്കേണ്ടതാണ് . 


( 7 ) 


No. A4-99002021 . 


5th July 2021 . 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ , 


കൊട്ടാരക്കര . 


Kunnathoor Taluk 


പരസ്യം 


നമ്പർ എ3-4766 / 2021 . 


2021 ജൂൺ 30 . 


Notice is hereby given to all whom it may concern 
that Jayasree , U. , w / o Aneeshkumar , M. , Bindhu Bhavan , 
Villoor , Vettikkavala P. O. , Melila Village , Kottarakkara Taluk , 
Kollam District , Kerala State has submitted an application 
in this office for the grant of a legal heirship certificate in 
respect of her deceased husband Aneeshkumar , M. , 
Bindhu Bhavan , Villoor , Vettikkavala Village P. O. , Melila 
Village , Kottarakkara Taluk , Kollam District , Kerala State 
who expired on 8-1-2021 . The certificate requested is to 
receive Family Pension , Pensionary benefits , Employment 
under Compassionate Employment Scheme and for other 
purposes due to the deceased . Enquiry in the above 
matter through Village Officer , Melila reveals that the 
following are the only surviving legal heirs of the 
deceased . 

. 


കുന്ന ത്തൂർ താലൂക്കിൽ മെനാഗപ്പള്ളി വില്ലേ ജിൽ 
വേങ്ങ മുറിയിൽ പാലപ്പള്ളിൽ വീട്ടിൽ ശിവശങ്കര പിള്ള , ജെ . 
19-5-2021 -ാം തീയതി മരണമടഞ്ഞതിനാൽ പരേതന്റെ പേരിലുള്ള 
വിവിധ ആവ ശ്യ ങ്ങൾക്ക് ഹാജ രാ ക്കു ന്ന തിന് അവകാശ 
സർട്ടിഫിക്കറ്റിനു വേണ്ടി പരേതന്റെ മകൻ പ്രവീൺ , എസ് . 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ഈ അപേക്ഷയിന്മേൽ 

മെനാ ഗ പ്പള്ളി വില്ലേ ജാ ഫീ സർ മുഖാന്തിരം നട ത്തിയ 
അന്വേഷണത്തിലും അവകാശ വിചാരണയിലും അയൽസാക്ഷി 
മൊഴിയിലും മരണസർട്ടിഫിക്കറ്റ് പ്രകാരവും ശിവശങ്കര പിള്ള , ജെ . 
19 - 5 - 2 0 21 -ാം തീയതി മര ണ മ ട ഞ്ഞ തായും പരേ തന്റെ 
അവകാശികളായി ചുവടെ ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


SCHEDULE 


SI . . 


Age 


Name of the 
legal heirs 


No. 


Relationship 

with the 
deceased 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


Wife 


32 


Jayasree , U. 
Adith , A. 


1 


സരസ്വതിയമ്മ 


2 


47 


Son 


ഭാര്യ 


10 


2 


മകൻ 


28 


പ്രശാന്ത് , എസ് . 


3 


Adika , A. 


Daughter 


8 


4 


3 


Vijayamma 


23 


Mother 


62 


പ്രവീൺ , എസ് . 


3 3 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


Therefore it is proposed to issue a legal heirship 
certificate in favour of the applicant stating that the 
persons mentioned in the above schedule are the legal 
heirs of the deceased . 


Objection if any against the issuance of the said 
certificate should be filed in person before the Tahsildar , 
Kottarakkara within 30 days from the date of publication 
of this notice in the Kerala Gazette . Objections received by 
post or filed after the stipulated time will not be 
considered . . 


മരണമടഞ്ഞ ശിവശങ്കര പിള്ള , ജെ.യുടെ നിയമാനുസൃത 
അവകാശികൾ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെ കക്ഷികൾ 
ആണെന്ന് വിവരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം കുന്നത്തൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
രേഖാമൂലം സമർപ്പി ക്കേ ണ്ട താ ണ് . നിർദ്ദിഷ്ട സമ യ 
പ രിധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല . 


( Sd . ) 


Taluk Office , 
Kottarakkara . 


താലൂക്കാഫീസ് , 
കുന്നത്തൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Tahsildar 


401 


Salim A 


Digitally signed by Salim A 
Date : 2021.09.25 14:37:31 
+ 05'30 ' 


